Kerala Gazette No. 3 dated 17th January 2017 . 
PART I 


Section iii 


GOVERN 


വ 


കന 


- 


രള സർ 


KERALA 


MENT OF KE 


കേരള സർക്കാർ 


നിയമ ( നിയമനിർമ്മാണം-എഫ്) വകുപ്പ് 


- വിജ്ഞാപനം 


നമ്പർ 27974 ലെഗ്.എഫ്1 / 14 / നിയമം. 


തിരുവനന്തപുരം, 2016 നവംബർ 10 

1192 തുലാം 25 
1938 കാർത്തികം 19. 


- കേരള സംസ്ഥാന നിയമസഭയുടെ ഇനിപ്പറയുന്ന ആക്റ്റ് പൊതുജനങ്ങളുടെ 
അറി വി ലേ ക്കായി ഇതിനാൽ പ്രസിദ്ധപ്പെടു ത്തു ന്നു . നിയമസഭ പാസ്സാ ക്കിയ 
പ്രകാരമുള്ള ബില്ലിന് 2016 ഒക്ടോബർ 21 -ാം തീയതി രാഷ്ട്രപതിയുടെ അനുമതി 
ലഭിച്ചു . 


ഗവർണ്ണറുടെ ഉത്തരവിൻപ്രകാരം, 


ബി . ജി . ഹരീന്ദ്രനാഥ്, 

നിയമ സെക്രട്ടറി. 


41 


2016- ലെ 17 -ാം ആക്റ്റ് 
2015 - ലെ ഹിന്ദു പിൻതുടർച്ച ( കേരള ഭേദഗതി) 

ആക്റ്റ് 
1956- ലെ ഹിന്ദു പിൻതുടർച്ച ആക്റ്റ് കേരള സംസ്ഥാനത്ത് 
ബാധകമാകുന്നിടത്തോളം വീണ്ടും ഭേദഗതി 

- ചെയ്യുന്നതിനുള്ള 

- ഒരു 

ആക്റ്റ് 
പീഠിക -- 1956 - ലെ ഹിന്ദു പിൻതുടർച്ച ആക്റ്റ് (1956 - ലെ 30 -ാം കേന്ദ്ര ആക്ട് ) 
കേരള സംസ്ഥാനത്ത് ബാധകമാകുന്നിടത്തോളം ഇതിനുശേഷം കാണുന്ന ആവശ്യ 
ങ്ങൾക്കായി വീണ്ടും ഭേദഗതി ചെയ്യുന്നത് യുക്തമായിരിക്കുകയാൽ ; 

- ഭാരത റിപ്പബ്ലിക്കിന്റെ അറുപത്തിയാറാം സംവത്സരത്തിൽ താഴെപ്പറയും പ്രകാരം 
നിയമമുണ്ടാക്കുന്നു: 
-- 1. ചുരുക്കപ്പേരും വ്യാപ്തിയും പ്രാരംഭവും. - ( 1) ഈ ആക്റ്റിന് 2015 - ലെ 
ഹിന്ദു പിൻതുടർച്ച ( കേരള ഭേദഗതി) ആക്ട്എന്ന് പേര് പറയാവുന്നതാണ്. 


- (2) ഇതിന് കേരള സംസ്ഥാനം മുഴുവൻ വ്യാപ്തി ഉണ്ടായിരിക്കുന്നതാണ്. 


(3) ഇത് ഉടൻ പ്രാബല്യത്തിൽ വരുന്നതാണ്. 


- 2. 15 -ാം വകുപ്പിന്റെ ഭേദഗതി. 1956 - ലെ ഹിന്ദു പിൻതുടർച്ച ആക്സിൽ (1956 - ലെ 
30 -ാം കേന്ദ്ര ആക്റ്റ്), 15 -ാം വകുപ്പിൽ, ( 2) -ാം ഉപവകുപ്പിന്റെ ( ഖ ) ഖണ്ഡത്തിനുശേഷം 
താഴെ പറയുന്ന ഖണ്ഡം ചേർക്കേണ്ടതാണ്, അതായത്: 

- "" ( ഗ ) ഒരു ഹിന്ദു സ്ത്രീയ്ക്ക് അവളുടെ മുൻപ് മരിച്ച പുത്രനിൽ നിന്നും 
അനന്തരാവകാശമായി ലഭിച്ച ഏതെങ്കിലും വസ്തു , ( 1) -ാം ഉപവകുപ്പിൽ പരാമർശി 
ച്ചിട്ടുള്ള മറ്റ് അനന്തരാവകാശികൾക്ക് അതിൽ വിനിർദ്ദേശിച്ച ക്രമത്തിൽ സംക്രമിക്കുന്ന 
തല്ലാത്തതും എന്നാൽ മുൻപ് മരിച്ച ഏത് പുത്രനിൽ നിന്നാണോ അവൾക്ക് വസ്ത 
അ ന ന്ത രാ വ കാ ശമായി ലഭിച്ചത് ആ പുത്രന്റെ അ ന ന്ത രാ വ കാ ശിക ളി ലേക്ക് 
സംക്രമിക്കുന്നതും ആകുന്നു . ”. 

( ശരിത്തർജ്ജമ ) 


എസ്. സുരേഷ്ചന്ദ്രൻ, 
നിയമവകുപ്പ് അഡീഷണൽ സെക്രട്ടറി. 


42 


